Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


| Reg. No. KL/ TV ( N )/ 634/2012-14 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 ജനുവരി 7 
7th January 2014 
- 1189 ധനു 23 
23rd Dhanu 1189 


നമ്പർ 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


) 


1935 പൌഷം 17 
17th Pousha 1935 


सत्यमेव जयते 


- PAR 
Notifications by He 

Agriculture 


GOVERNO 


കര 


രള സർക്ക 
VNMENT OF 


രാർ 
OF KERAL 


ദർഘാസ് പരസ്യം 


ഒഴിവാക്കപ്പെട്ട പ്ലോട്ടുകൾ: 

(1) CPO ആദൂർ - പ്ലോട്ടു നമ്പർ 5 , 6 , 7 , 11 

കൂടാതെ സയോൺ ബാങ്ക്. 
(2) CPO ഗാളിമുഖ - പ്ലോട്ടു നമ്പർ 10, 11 , 14 , 

- 15 , 16 കൂടാതെ സയോൺ ബാങ്ക്. 


വിവരണം 


നമ്പർ സി . ഡി . 264 / 2013. 

2013 ഡിസംബർ 12 . 
കാസർഗോഡ് ജില്ലയിലെ ആദൂർ, ഗാളിമുഖ കാഷ 
പാജനി ഓർച്ചാർഡിൽ താഴെ രേഖപ്പെടുത്തിയ പ്രകാരം 
ഒഴിവാക്കപ്പെട്ട പ്ലോട്ടുകളൊഴിച്ച് മറ്റുള്ള പ്ലോട്ടുകളിൽനിന്നും 
2014 ജനുവരി 25 മുതൽ 2014 ജൂൺ 15 വരെയുള്ള 
കാലയളവിൽ കശുവണ്ടി വിളവെടുക്കുന്നതിനുള്ള അവകാശം 
ലഭിക്കുന്നതിനു വേണ്ടി മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

സ്ഥലം - കശുമാവ് വികസന ഓഫീസ്, കുണ്ടാർ പി . ഒ., 
കാസർഗോഡ്. 
- ദർഘാസ് ഫോറത്തിന്റെ വില 3 1,602 + വാറ്റ്. 
അടങ്കൽ തുക: 

- (1) CPO ആദൂർ ? 5,82 ,000. 

- (2) CPO ഗാളിമുഖ ? 4,86,000 . 
നിരതദ്രവ്യം: 

(1) CPO ആദൂർ 7 11,700 7 . കാസർഗോഡ് 
(2) CPO ഗാളിമുഖ ? 9, 800 

SBT- 100 
മാറാവുന്ന DD 


ദർഘാസ് പൂരിപ്പിച്ച് 

ഫോറം ദർഘാസ് ഫോറം ദർഘാസ് 
ലഭിക്കുന്ന സ്വീകരിക്കുന്ന തുറക്കുന്ന 
അവസാന അവസാന തീയതിയും 
തീയതിയും തീയതിയും സമയവും 
സമയവും - സമയവും 


ആദ്യലേലം 


14 - 1 - 2014 , 
4 . 30 മണി 
- വരെ 


15 - 1- 2014 
ഉച്ചയ്ക്ക് 
12 മണി 


15 - 1 - 2014, 
- 3 മണി 


ആവശ്യമെങ്കിൽ 21-1-2014, 
പുനർലേലം 4.30 മണി 

- വരെ 


22 - 1- 2014 
ഉച്ചയ്ക്ക് 
12 മണി 


22 - 1 - 2014 , 
- 3 മണി 


7th JAN . 2014] 


AGRICULTURE DEPARTMENT 


നിബന്ധനകൾ 


ദർ ഘാസുകൾ തുറക്കുന്നതിനു മുമ്പ് പരസ്യലേലം 
ഉണ്ടായിരിക്കും. ദ ർ ഘാസ് സമർപ്പിച്ചവർക്ക് മാത്രമേ 
ലേലത്തിൽ പങ്കെടുക്കുവാൻ അർഹതയുള്ളു. ആദൂർ, 
ഗാളിമുഖ കശുമാവ് തോട്ടങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം തുക 
രേഖപ്പെടുത്തേണ്ടതാണ്. ഏതെങ്കിലും ഒരു തോട്ടത്തിന് 
മാത്രമായി ദർഘാസ് സമർപ്പിച്ചാലും സ്വീകാര്യമാണ്. 
ദർഘാസ് ഫോറത്താടൊപ്പം X 100 - ന്റെ മുദ്രപത്രത്തിൽ 
പ്രാഥമിക സമ്മതപത്രം സമർപ്പിക്കേണ്ടതാണ്. ഉയർന്ന നിരക്ക് 
രേഖപ്പെടുത്തുന്നയാളുടെ പേരിൽ ലേലം താൽക്കാലികമായി 
അംഗീകരിച്ചാലുടൻ ടി വ്യക്തി വിളിച്ച തുകയുടെ 1/, തുക 
ഓഫീസിൽ അ ട യ് ക്കേണ്ടതാണ്. പിന്നീട് ലേലം 
സ്ഥിരപ്പെടുത്തിയാൽ ഏഴുദിവസത്തിനകം ബാക്കി തുകയും 
നികുതിയും കൂടാതെ 5 % സെക്യൂരിറ്റി ഡെപ്പോസിറ്റും 
അടയ്ക്കേണ്ടതാണ്. ലേലം കൊണ്ടയാൾക്ക് സ്വന്തം 
ഉത്തരവാദിത്വത്തിൽ വിളവുകൾക്ക് കാവൽ ഏർപ്പെടുത്താ 
വുന്നതാണ്. പ്രവൃത്തി ദിവസങ്ങളിൽ 8 മണി മുതൽ 
4 മണി വരെയുള്ള സമയത്താണ് സ്വന്തം ഉത്തരവാദിത്വത്തിൽ 
വിളവെടുപ്പു നടത്താനുള്ള അ നു മതി ബന്ധപ്പെട്ട 
കൃഷിഉദ്യോഗസ്ഥന്റെ അറിവോടുകൂടി മാത്രമേ ശേഖരിച്ച് 
കശുവണ്ടി തോട്ടത്തിൽനിന്ന് പുറത്തു കൊണ്ടുപോകാവൂ . 
വിളവെടുപ്പിൽനിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള പ്ലോട്ടുകളിൽ 
പ്രവേശിക്കുന്നതും വിളവെടുക്കുന്നതും കുറ്റകരമാണ്. 


ലേലം കൊണ്ട് വ്യക്തി അന്തിമമായി ? 100 - ന്റെ 
മുദ്രപത്രത്തിൽ സമ്മപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. ലേലം/ 
ദർഘാസ് കാരണം അറിയിക്കാതെ മാറ്റിവയ്ക്കുന്നതിനോ 
റദുചെയ്യുന്നതിനോ ഉള്ള അധികാരം കാഷ ഡെവലപ്മെന്റ് 
ഓഫീസർ, കാസർഗോഡിനുണ്ട്. ഫാമിലെ മറ്റ് മരങ്ങൾക്കോ 
വസ്തുവകകൾക്കോ നാശനഷ്ടമുണ്ടാകാത്ത രീതിയിലായി 
രിക്കണം വിളവെടുപ്പ് നടത്തേണ്ടത്. ഇതിന് വിരുദ്ധമായി 
പ്രവർത്തിച്ച് എന്തെങ്കിലും നാശനഷ്ടമുണ്ടാകുന്നപക്ഷം 
ആയത് ലേലം കൊണ്ടയാളിൽ നിന്നും ഈടാക്കുന്നതാണ്. 
പരസ്യ പ്പെടുത്തിയിട്ടുള്ള ലേല തീയതി പൊതു 
അ വധിയായാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം 
മുന്നറിയിപ്പുകൂടാതെ ലേലം / ദർഘാസ് നടത്തുന്നതാണ്. 
സർക്കാർ ദർഘാസുകൾക്ക് പൊതുവെയുള്ള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. ഇത് 
സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എല്ലാ ( പവ്യത്തി 
സമയത്തും കശുമാവ് വികസന ഓഫീസ്, കാസർഗോഡ് 
കാഷ പ്രോജനി ഓർച്ചാർഡ്, കുണ്ടാർ പി . ഒ. യിൽ നിന്നും 
അറിയാവുന്നതാണ്. 


കശുമാവ് വികസന ഓഫീസ്, 
കാഷ്ട്ര പ്രോജനി ഓർച്ചാർഡ്, 
കുണ്ടാർ പി . ഒ., കാസർഗോഡ്, 
പിൻ- 671 543 , 
ഫോൺ: 04994 262272. 


( ഒപ്പ്) 

കശുമാവ് 
വികസന ഓഫീസർ. 


